Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


© 


കേരള സര്‍ക്കാര്‍ 





Government of Kerala Reg. No. KL/TV(N)/634/2018-20 























2020 
RSS 
KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 
തിരുവനന്തപുരം, തി ഡിസംബര്‍ 22 
വാല്യം 9 ചൊവ്വ ecember 2020 wanid 
1196 ധനു 7 50 
Vol. IX Thiruvananthapuram, 7th Dhanu_1196 No. 
Tuesday 1942 പൌഷ്ം 1 
150 100൨6൭ 1942 
PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


22nd Dec. 2020] 


COMMISSIONERATE OF LAND REVENUE 


8704 





ആയതിനാല്‍ ടി ആവശ്ൃത്തിലേക്കുള്ള പരേതയുടെ 
നിയമാനുസൃത അവകാശികള്‍ മേല്‍ വിവരിച്ചവര്‍ 
മാത്രമാണെന്ന്‌ കാണിച്ച്‌ ഒരു അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതിന്‌ ആര്‍ക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമോ 
പരാതികളോ ഉള്ളപക്ഷം ആയത്‌ ഈ പരസ്ം ഗസറ്റില്‍ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്ട്‌ 
രേഖാമൂലം സമര്‍പ്പിക്കേണ്ടതാണ്‌. നിശ്ചിത തീയതിക്കുശേഷവും 
തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങളും പരാതികളും 
സ്വീകരിക്കുന്നതല്ല. 


(8) 


നമ്പര്‍ സി2-9892/2020 2020 സെപ്റ്റംബര്‍ 15. 


കോട്ടയം ജില്ലയില്‍ മീനച്ചില്‍ താലൂക്കില്‍ കുറവിലങ്ങാട്‌ 
വില്ലേജില്‍ കുളത്തൂര്‍ കരയില്‍ തട്ടാപാറയില്‍ വീട്ടില്‍ 
ഉണ്ണികൃഷ്ണന്‍ നായര്‍, റ്റി. എസ്‌. എന്നയാള്‍ 13-1-2020-@8 
മരണമടഞ്ഞിട്ടുള്ളതാണ്‌. വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ 
ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കുറ്റിനു വേണ്ടി 
സമര്‍പ്പി ക്ക പ്പെട്ട അപേക്ഷയില്‍ കുറവിലങ്ങാട്‌ വില്ലേജ്‌ 
ആഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ നടത്തിയതില്‍ 
പരേതന്‌ താഴെ പറയുന്ന അവകാശികള്‍ ഉള്ളതായി 
കാണുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 സ്വപ്ന ഉണ്ണികൃഷ്ണന്‍ ഭാര്യ 40 

2 യദുകൃഷ്ണന്‍, റ്റി. യു. മകന്‍ 17 

3 ഹരികൃഷ്ണന്‍, റ്റി. യു. > 11 


ആയതിനാല്‍ ടി ആവശൃത്തിലേക്കുള്ള പരേതന്റെ 
നിയമാനുസൃത അവകാശികള്‍ മേല്‍ വിവരിച്ചവര്‍ 
മാത്രമാണെന്ന്‌ കാണിച്ച്‌ ഒരു അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതിന്‌ ആര്‍ക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമോ 
പരാതികളോ ഉള്ളപക്ഷം ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്ട്‌ 
രേഖാമൂലം സമര്‍പ്പിക്കേണ്ടതാണ്‌. നിശ്ചിത തീയതിക്കുശേഷവും 
തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങളും പരാതികളും 
സ്വീകരിക്കുന്നതല്ല. 


(9) 


നമ്പര്‍ സി2-7834/2020. 2020 സെപ്റ്റംബര്‍ 15. 


കോട്ടയം ജില്ലയില്‍ മീനച്ചില്‍ താലൂക്കില്‍ വള്ളിച്ചിറ 
വില്ലേജില്‍ ഇടനാട്‌ കരയില്‍ കളപ്പുരയ്ക്കല്‍ വീട്ടില്‍ 
കെ. ജെ. ജോണ്‍ എന്നയാള്‍ 28-3-2020-ല്‍ മരണമടഞ്ഞി 
ട്ടുള്ളതാണ്‌. വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റിനു വേണ്ടി സമര്‍പ്പിക്ക പ്പെട്ട 
അപേക്ഷയില്‍ വള്ളിച്ചിറ വില്ലേജ്‌ ഓഫീസര്‍ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിയതില്‍ പരേതന്‍ താഴെ പറയുന്ന 
അവകാശികള്‍ ഉള്ളതായി കാണുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 മേരി, കെ. ജെ. ഭാര്യ 75 

2 സോണിയ ജോണ്‍ മകള്‍ 44 

3 സോഫിയ ജോണ്‍ s 42 

4 ലിന്റോണ്‍ കെ. ജോണ്‍ മകന്‍ 36 


116 


ആയതിനാല്‍ ടി ആവശൃത്തിലേക്കുള്ള പരേതന്റെ 
നിയമാനുസൃത അവകാശികള്‍ മേല്‍ വിവരിച്ചവര്‍ 
മാത്രമാണെന്ന്‌ കാണിച്ച്‌ ഒരു അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതിന്‌ ആര്‍ക്കെങ്കിലൂം എന്തെങ്കിലും ആക്ഷേപമോ 
പരാതികളോ ഉള്ളപക്ഷം ആയത്‌ ഈ പരസ്ൃം ഗസറ്റില്‍ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്ട്‌ 
രേഖാമൂലം സമര്‍പ്പിക്കേണ്ടതാണ്‌. നിശ്ചിത തീയതിക്കുശേഷവും 


തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങളും പരാതികളും 


സ്വീകരിക്കുന്നതല്ല. 
താലൂക്കാഫീസ്‌, (ഒപ്പ) 
മീനച്ചില്‍. തഹശീല്‍ദാര്‍. 


Vaikom Taluk 
പരസ്യം 


() 


നമ്പര്‍ സി1-6258,/2020. 2020 സെപ്റ്റംബര്‍ 9. 


വൈക്കം താലൂക്കില്‍ തലയാഴം വില്ലേജില്‍ കൊതവറ 
കരയില്‍ വടക്കേല്‍ (കളമ്പാന്തറ) വീട്ടില്‍ തോമസ്‌ ജോസഫ്‌ 
21-10-2019-ല്‍ മരണമടഞ്ഞിട്ടുള്ളതാണെന്നും ടിയാന്റെ 
അനന്തരാവകാശ സാക്ഷ്യപ്രതം കെ. എസ്‌. ഇ. ബിയില്‍ 
നിന്നും നഷ്ടപരിഹാര തുക ലഭിക്കുന്നതിനും മറ്റ്‌ വിവിധ 
ആവശ്യങ്ങള്‍ക്കുമായി അനുവദിച്ച്‌ നല്‍കണമെന്ന്‌ കാണിച്ച്‌ 


പരേതന്റെ ഭാരൃ അന്നക്കുട്ടി, സി. വി. നല്‍കിയ 
അപേക്ഷയിന്‍മേല്‍ തലയാഴം വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അന്വേഷണവും അവകാശ വിചാരണയും നടത്തിയതില്‍ 
ടിയാന്‍ 21-10-2019-ല്‍ മരണപ്പെടിട്ടുള്ളതാണെന്നും ടിയാന്റെ 
അവകാശികളായി താഴെ വിവരിക്കുന്ന 4 (നാല്‌) പേര്‍ 
മാത്രമാണുള്ളതെന്നും അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 അന്നക്കുട്ടി, സി. വി. ഭാര്യ 68 
2 ജോര്‍ജ്ജ്‌ തോമസ്‌ മകന്‍ 56 
3 നോമി ജെ. തോമസ്‌ ി 
4 വിനു റ്റി. വടക്കേല്‍ മകള്‍ 


പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. ആയതിനാല്‍ 
ടി ആവശ്ൃത്തിലേക്കായി പരേതന്റെ നിയമാനുസൃത 
അവകാശികളയായി 1 മുതല്‍ 4 വരെയുള്ളവരെ പരിഗണിച്ച്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ച്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം 
വൈക്കം തഹശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ ഹാജരായി 


രേഖാമൂലം പരാതി ബോധിപ്പിക്കേണ്ടതാണ്‌. നിശ്ചിത 
സമയത്തിനുശേഷവും തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന പരാതികള്‍ 
പരിഗണിക്കുന്നതല്ല. 


22nd Dec. 2020] 


COMMISSIONERATE OF LAND REVENUE 





(2) 


നമ്പര്‍ സി1-6257/2020. 2020 സെപ്റ്റംബര്‍ 9. 


വൈക്കം താലൂക്കില്‍ ഞീഴൂര്‍ വില്ലേജില്‍ ഞീഴൂര്‍ 
കരയില്‍ പ്ലാംപറമ്പില്‍ വീട്ടില്‍ തങ്കപ്പന്‍ 26 -10-2010-ല്‍ 
മരണമടഞ്ഞിട്ടുള്ളതാണെന്നും ടിയാന്റെ അനന്തരാവകാശ 
സാക്ഷ്യപ്രതം കൂടംകുളം ദ്രാന്‍സ്മിഷന്‍ ലൈന്‍ നഷ്ടപരിഹാര 
തുക ലഭിക്കുന്നതിനും മറ്റ്‌ വിവിധ ആവശ്യങ്ങള്‍ക്കുമായി 
അനുവദിച്ച്‌ തരണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ ഭാരൃ 
ലക്ഷ്മി തങ്കപ്പന്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ഞീഴൂര്‍ 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തിയതില്‍ തങ്കപ്പന്‍ 26-10-2010-ലും മകന്‍ 
ശശികുമാര്‍, പി.റ്റി. 26-4-2013-ലും മരണപ്പപട്ടി 
ട്ടുള്ളതാണെന്നും ടിയാന്റെ അവകാശികളായി താഴെ 
വിവരിക്കുന്ന 8 (എട്ട്‌) പേര്‍ മാത്രമാണുള്ളതെന്നും അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ലക്ഷ്മി തങ്കപ്പന്‍ ഭാര്യ 75 
2 രാജന്‍, പി.റ്റി. മകന്‍ 50 
3 ഷൈലജ, പി.റ്റി. മകള്‍ 45 


4 ഷീലാ, പി.റ്റി. ട്ട 43 
oO 


5 മേരി, കെ. എസ്‌. പരേതനായ മകന്‍ 


ശശികുമാര്‍, പി. റ്റി.യുടെ ഭാരൃ 46 


6 ശ്യാമ ശശികുമാര്‍ > മകള്‍ 21 
7 ശ്യാംകുമാര്‍ a മകന്‍ 18 
8 ശാലു ശശികുമാര്‍ » മകള്‍ 15 


പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. ആയതിനാല്‍ 
ടി 
അവകാശികളായി 1 മുതല്‍ 8 വരെയുള്ളവരെ പരിഗണിച്ച്‌ 


ആവശ്ൃത്തിലേക്കായി പരേതന്റെ നിയമാനുസൃത 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ച്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം 
വൈക്കം തഹശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ ഹാജരായി 
രേഖാമൂലം പരാതി ബോധിപ്പിക്കേണ്ടതാണ്‌. നിശ്ചിത 
സമയത്തിന്‌ ശേഷവും 


തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന 


പരാതികള്‍ പരിഗണിക്കുന്നതല്ല. 


(3) 


നമ്പര്‍ സി1-6259/2020. 2020 സെപ്റ്റംബര്‍ 9. 


വൈക്കം താലൂക്കില്‍ തലയാഴം വില്ലേജില്‍ 
കൊതവറ കരയില്‍ മുണ്ടയ്ക്കല്‍ വീട്ടില്‍ ജോസഫ്‌, എം. സി. 
20-7-2020-ല്‍ മരണമടഞ്ഞിട്ടുള്ളതാണെന്നും ടിയാന്റെ 
അനന്തരാവകാശ സാക്ഷ്ൃപ്രതം മറ്റ വിവിധ ആവശ്യങ്ങള്‍ക്കുമായി 
അനുവദിച്ച്‌ നല്‍കണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ ഭാരൃ 
സുബി ജോസഫ്‌ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ തലയാഴം 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തിയതില്‍ ടിയാന്‍ 20-7-2020-ല്‍ മരണപ്പെട്ട 
ട്ടുള്ളതാണെന്നും ടിയാന്റെ അവകാശികളായി താഴെ 


വിവരിക്കുന്ന 3 (മൂന്ന്‌) പേര്‍ മാത്രമാണുള്ളതെന്നും അറിയുന്നു. 


117 


8705 
ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 സുബി ജോസഫ്‌ ഭാര്യ 44 
2 ഇസബെല്‍ ജോസഫ്‌ മകള്‍ 17 
3 എം. ജെ. സ്റ്റാലിന്‍ മകന്‍ 15 
Oo 
പരേതന്റെ മാതാവ്‌ മരണമടഞ്ഞിട്ടുള്ളതും പിതാവ്‌ 
[ 


എം. ഒ. ചാക്കോ ജീവിച്ചിരിക്കുന്നതുമാണ്‌. ആയതിനാല്‍ 
ടി ആവശ്ൃത്തിലേക്കായി പരേതന്റെ നിയമാനുസൃത 
അവകാശികളായി 1 മുതല്‍ 3 വരെയുള്ളവരെ പരിഗണിച്ച്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസും കേരള ഗവണ്‍മെന്റ്‌ 
ഗസറ്റില്‍ പസി ദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം വൈക്കം 
തഹ ശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം 
പരാതി ബോധിപ്പിക്കേണ്ടതാണ്‌. നിശ്ചിത സമയത്തിനുശേഷവും 


തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന പരാതികള്‍ പരിഗണിക്കുന്നതല്ല. 


(4) 


നമ്പര്‍ സി1-3014/2020. 2020 സെപ്റ്റംബര്‍ 14. 


വൈക്കം താലൂക്കില്‍ വെച്ചൂര്‍ വില്ലേജില്‍ ഇടയാഴം 
കരയില്‍ കൈതാരം വീട്ടില്‍ എന്‍. കൃഷ്ണന്‍, 20-4-2019-ല്‍ 
മരണമടഞ്ഞിട്ടുള്ളതാണെന്നും ടിയാന്റെ പേരിലുള്ള വസ്തു, 
ബാങ്ക്‌ സംബന്ധമായ ആവശ്യങ്ങള്‍ക്കും മറ്റ്‌ വിവിധ 
ആവശ്യങ്ങള്‍ക്കുമായി അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ച്‌ 
നല്‍കണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ ഭാരൃ സുധ, കെ. 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ വെച്ചൂര്‍ വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അന്വേഷണവും അവകാശ വിചാരണയും 
നടത്തിയതില്‍ ടിയാന്‍ 20-4-2019-ല്‍ മരണമടഞ്ഞിട്ടുള്ള 
താണെന്നും ടിയാന്റെ അവകാശികളായി താഴെ വിവരിക്കുന്ന 
3 (മൂന്ന്‌) പേര്‍ മാത്രമാണുള്ളതെന്നും അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സുധ, കെ. ഭാര്യ 53 
2 രേഖ കൃഷ്ണന്‍ മകള്‍ 30 
3 രാഹുല്‍ കൃഷ്ണന്‍ മകന്‍ 27 


പരേതന്റെ പിതാവ്‌ ജീവിച്ചിരിക്കുന്നതും മാതാവ്‌ മരണ 
പ്പെട്ടിട്ടുള്ളതുമാണ്‌. ആയതിനാല്‍ ടി ആവശുത്തിലേക്കായി 
പരേതന്റെ നിയമാനുസൃത അവകാശികള്‍ മേല്‍വിവരിച്ച 
1 മുതല്‍ 3 വരെയുള്ള കക്ഷികളാണെന്ന്‌ പരിഗണിച്ച്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ച്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം 
വൈക്കം തഹശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ ഹാജരായി 
രേഖാമൂലം പരാതി ബോധിപ്പിക്കേണ്ടതാണ്‌. നിശ്ചിത 


സമയത്തിനുശേഷവും തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന പരാതികള്‍ 


പരിഗണിക്കുന്നതല്ല. 
താലൂക്കാഫീസ്‌, (പ്പ്‌) 
വൈക്കം. തഹശീൽദാർ. 


